Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL/ TV( N ) /12/ 2009 - 2011 


COVERNU 


ട 


ര 


സ :) 


ാം 


1 


ENT OF 


- 





: 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


No . 


Vol . LIV 
വാല്യം 54 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


8th December 2009 

2009 ഡിസംബർ 8 
17th Agrahayana 1931 
1931 അഗ്രഹായനം 17 


48 


നമ്പർ 


PART III 


Ground Water Department 


- ദർഘാസ് പരസ്യം 
നമ്പർ ഡിജിറ്റി/1211 / 2009 (A ). 

2009 നവംബർ 16. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജലവകുപ്പ് തൃശ്ശൂർ ജില്ലാ 
ഓഫീസർ താഴെപറയുന്ന ( പവ്യ ത്തി കൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരാടി 
സ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ചതുമായ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ക്രമ ദർഘാസ് നമ്പരും ജോലിയുടെ നിരതദ്രവ്യം 
നമ്പർ വിവരങ്ങളും അടങ്കൽ തുകയും - രൂപ് 
1 26 / 2009 - 10 - തോളുർ ഗ്രാമ പഞ്ചായത്തിലെ 

എടക്കളത്തൂർ പാറക്കൂട്ടം കുടിവെള്ള പദ്ധതി 
നടപ്പാക്കൽ - രൂപ 1, 60 , 000 

4, 000 
2 27 / 2009 - 10 - ടി മുതുവന്നൂർ കോളനിയിൽ 

കുടിവെള്ള പദ്ധതി നടപ്പാക്കൽ -രൂപ 1,55,000 3,900 
3 28 / 2009- 10 - ടി മനപ്പാട്ട് പറമ്പ് ലക്ഷം വീട് 

കോളനിയിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കൽ - 
രൂപ് 85 ,000 

2 ,150 
29/ 2009 - 10 ടി വടക്കാഞ്ചേരി ഗ്രാമ പഞ്ചായ 
ത്തിലെ റെയിൽവേ കോളനിയിൽ രാജീവ് 
ഗാന്ധി കുടിവെള്ള പദ്ധതി നടപ്പാക്കൽ - 
രൂപ 2 , 75 ,000 

6 , 900 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 4 - ന് രൂപ 
600 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി ത്തു ട ങ്ങുന്ന തീയതിയും 
സമയവും 10 - 12 -2009 , 10 മണി മുതൽ. 


- ദർഘാസ് വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും- - 15 - 12 - 2009, 12 മണി വരെ. 

ദർഘാസ് സ്വീ ക രി ക്കുന്ന അ വ സാന തീയതിയും 
- സമയവും - 15 - 12 - 2009, 1 മണി വരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
15 - 12 - 2009, 3 മണി. 
ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 31- 3- 2010 . 

- മറ്റു വ്യവസ്ഥകൾ 
- 1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 

വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ ., 
തൃശ്ശൂർ- 680 0 02 എന്ന വിലാ സ ത്തിൽ മുക ളിൽ 

സൂചിപ്പിച്ച സമയത്തിന് മുമ്പ് ലഭിക്കേണ്ടതാണ്. 
| 2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി. 

സമയങ്ങളിൽ പൂങ്കു ന്നത്തുള്ള ഓഫീസിൽ നിന്നും 

അറിയാവുന്നതാണ്. 
3 . സർക്കാർ ടെണ്ട റു ക ളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4 . ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 

ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 
5 . ദർഘാസ് തുറക്കുന്ന ദിവസം എന്തെങ്കിലും 
കാര ണ വശാൽ ഒഴിവു ദി വ സ മാകു ക യാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ 

സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുഞ്ഞായിരിക്കും. 
ജില്ലാ ആഫീസ്, 
- സീതാറാം മിൽ ലെയിൻ, 

( ഒപ്പ്) 
പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ- 680 002. ജില്ലാ ഓഫീസർ. 


Gaz , No . 48/ 2009 /DTP ( GWD ). 


